Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർ 


സർക്കാർ . ക 


SERNMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 29 


| 17th July 2012 
2012 ജൂലൈ 17 
26th Ashadha 1934 
1934 ആഷാഢം 26 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 


(1) 


നമ്പർ ജെ - 2128 / 09 (1) ഡി. ഡിസ്. 


2012 ജൂ 


ൺ 


15. 


സൂചന: - (1) ശ്രീ . പുളിയശ്ശേരി ശ്രീഹർഷൻ, പുളിയശ്ശേരി 

ഹരികുമാർ എന്നിവരുടെ അപേക്ഷ . 


( 2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 17 - 12 - 2009 - ലെ 
- ജി1 - 9213/ 09 നമ്പർ റിപ്പോർട്ട്. 


തിരൂ ര ങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് വില്ലേജ്, 
റി . സ . 168 / 1- ൽ പ്പെട്ട 0. 0860 ഹെക്ട ർ നി . കെ . ഭൂമി, 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീഹർഷൻ, ഹരികു മാർ 
എന്നിവർ സൂചന (1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. 
ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന ( 2) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


പരപ്പനങ്ങാടി സബ്രജിസ്ട്രാർ ഓഫീസിലെ 1996/ 76 നമ്പർ 
ആധാരപ്രകാരം വള്ളിക്കുന്ന്വില്ലേജ് റി . സ . 168 / 1- ൽ പ്പെട്ട 
0.0860 ഹെക്ടർ ഭൂമി പുളിയശ്ശേരി ശ്രീഹർഷൻ, ഹരികുമാർ, 
നിർമ്മലകുമാരി എന്നിവരുടെ കൈവശത്തിലുണ്ട്. ഇതിൽ 
1286 / 92 നമ്പർ കൂട്ടാ വകാശം ഒഴിമുറി ആധാ ര പ്രകാരം 
ശ്രീഹർഷൻ, ഹരികുമാർ എന്നിവർക്ക് തീരുലഭിച്ചതുമാണ്. 1973 
മുതൽ 1977 വർഷം വരെ പല വ ക യി ന ത്തിൽ നികുതി 
അടച്ചിട്ടുള്ളതായും പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ല 
എന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് 
അയൽ കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുണ്ട്. 


ടി ഭൂമിയിൽ അ വ കാശം തെളിയിക്കുന്ന അസ്സൽ 
ആധാരങ്ങൾ, മറ്റു രേഖകൾ ഇവ സഹിതം ഹാജരാകുവാൻ 
അപേക്ഷകർക്ക് നോട്ടീസ് നൽകുകയും അപേക്ഷകരിൽ 
ഹരികുമാർ 2 - 2 - 2010 - ന് ഹാജരാകുകയും ചെയ്തു . ഫറോക്ക് 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 899 / 1919, 55 / 1954 പരപ്പനങ്ങാടി 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 1996 / 76 , 1286 / 92 നമ്പർ 
അസ്സൽ ആധാര ങ്ങ ൾ ഹാജ രാ ക്കി . 128 6 / 92 നമ്പർ 
ആധാരപ്രകാരം വള്ളിക്കുന്ന് റി . സ . 168 / 1 - ൽ പ്പെട്ട 0. 0860 
ഹെക്ടർ ഭൂമി അപേക്ഷകരുടെ കൈവശത്തിലുണ്ട്. 


തിരൂരങ്ങാടി തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി, അപേക്ഷകർ 
ആധാരപ്രകാരം കൈവശംവച്ചു വരുന്നതായി കാണുന്നു. 
കൂടാതെ 28 - 11 - 2010 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
സ്ഥലപരിശോധനയുടെയും തിരൂരങ്ങാടി തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ വള്ളിക്കുന്ന്വില്ലേജ് 
റി . സ . 168 / 1 - ൽപ്പെട്ട 0 . 0860 ഹെക്ട ർ നി . കെ . ഭൂമി, 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകു 
ന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
3- 5 - 2011- ലെ 18 നമ്പർ കേരള ഗസറ്റിലും താലൂക്ക്ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ 
നോട്ടീസ് ബോർഡുകളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തി 
യെ ങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ അ വ കാ ശ മോ 
തേർച്ചയോ ബോധിപ്പിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് 
വില്ലേജ്, റി . സ . 168 / 1- ൽപ്പെട്ട 0.0860 ഹെക്ടർ നി . കെ . ഭൂമി 
അ ന പ ക ക ര ാ യ പ ളി യ ര ശ രി ( ശ്രീ ഹ ർ ഷ ൻ , 
പുളിയശ്ശേരി ഹരികുമാർ, ഇല്ലത്ത് വീട് എന്നിവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . തിരൂരങ്ങാടി 
ത ഹ ശീൽദാർ, ടി ഭൂമി പട്ട യ ഭൂ മി യാക്കി മാറ്റി റവന്യൂ 
റെക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും 
അപേക്ഷകരിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും ടിയാൻ 14 - 6 - 2007 - ന് ഹാജരായി 
പൂർവ്വിക മായി കൈവശം വച്ചു വ രുന്ന ഭൂമിയാണെന്നും 
പല വകയിനത്തിൽ നികുതി അട വാക്കി വരുന്നുണ്ടെന്നും 
ബോധിപ്പിച്ചു . രേഖകളും തഹശീൽദാരുടെ റിപ്പോർട്ടും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി, അപേക്ഷകൻ 
രേഖാമൂലം കൈവശം വച്ചുവരുന്നതായി കാണുന്നു. കൂടാതെ 
അപേക്ഷയിൽ പറയുന്ന ഭൂമിയിൽ അപേക്ഷകൻ വീട് വച്ച് 
താമസിച്ചു വരുന്നതായും ടി ഭൂമി എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകാവുന്നതാണ് 
എന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- തഹ ശീൽ ദാരുടെ റിപ്പോർട്ടിന്റെ യും രേഖകൾ 
പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ എ . ആർ. നഗർ 
വില്ലേജ് റി . സ . 109 / 2 - ൽപ്പെട്ട 15 സെന്റ് സി . കെ . ഭൂമി, 
അപേക്ഷകനായ ശ്രീ . നെടുങ്ങാട്ട് ഹരിദാസൻ s/o ചെള്ളി 
എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്ന തി നെ തിരെ ആക്ഷേ പ ങ്ങ ൾ ക്ഷണിച്ചു 

കൊ ണ്ടുള്ള നോട്ടീസ് 7 - 8 - 2007 - ലെ 32 നമ്പർ കേരള 
ഗസറ്റിലും വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വക സ്ഥലത്തും 
പര സ്യ പ്പെ ടു ത്തി യെ ങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ 
അവകാശമോ തേർച്ചയോ ബോധിപ്പിച്ചിട്ടില്ല . 

മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റി. സ . 109/ 2 - ൽപ്പെട്ട 15 സെന്റ് 
നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ. നെടുങ്ങാട്ട് ഹരിദാസൻ 
s/o ചെള്ളി, ചെണ്ടപ്പുറായ എന്നയാളുടെ പേരിൽ എം .എൽ.ആർ. 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തയാകുന്നു . തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി നികുതിവിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള 
നികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


(2 ) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


നോട്ടീസ് 


നമ്പർ ജെ - 4665 / 05 / ഡി. ഡിസ് ( 1). 

2012 ജൂൺ 21. 
സൂചന: - (1) ശീ . നെടുങ്ങാട്ട് ഹരിദാസൻ s/ o ചെള്ളി, 

ചെണ്ടപ്പുറായ എന്നയാളുടെ അപേക്ഷ . 
(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 8 - 6 - 2005 - ലെ 

ബി3 - 820 /99 നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ് 
റി . സ . 109 /2 - ൽ പ്പെട്ട 15 സെന്റ് സി . കെ . ഭൂമി, എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അ നു മ തി ക്കായി സൂചന ( 1 ) പ്രകാരം അപേക്ഷ 
ലഭിക്കുക യു ണ്ടാ യി . ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
ത ഹ ശീൽദാർ മുഖേന അന്വേ ഷണം നട ത്തു കയും 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 

അപേക്ഷയിൽ പറയുന്ന ഭൂമി, അപേക്ഷകന്, പിതാവായ 
ചെള്ളിഎന്നയാളിൽ നിന്നും തിരൂരങ്ങാടി സബജിസ്ട്രാർ 
ഓഫീസിലെ 2514 / 1986 നമ്പർ ആധാരപ്രകാരം ജന്മം തീര് 
ലഭിച്ചതാണ്. ഈ ഭൂമിക്ക് 1996 മുതൽ 1997 വരെ പലവകയിനത്തിൽ 
നികുതി അടവാക്കിയിട്ടുള്ളതായും പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 
പരിധിയിൽ വരുന്നതല്ല എന്നുംതഹശീൽദാർ റിപ്പോർട്ട് ചെയ്തി 
ട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 
അ നു മതി നൽകു ന്ന തിൽ ആക്ഷേ പ മില്ല എന്ന് അയൽ 
കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുണ്ട്. 


നമ്പർ ജെ -7263/ 08( 1). 

2012 ജൂൺ 21. 
-- തിരൂർ താലൂക്ക്, കൽപ്പകഞ്ചേരി വില്ലേജ് റി. സ . 112 / 7 - ൽപ്പെട്ട 7 
സെന്റ് നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂ മി യായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി യായി 

ശീ . ഹസ്സൻ കു ട്ടി ഹാജി s/ o കു ഞ്ഞി മൊയ്തീൻ, 
മാരാംകുളമ്പിൽ ഹൗസ്, തോഴന്നൂർ എന്നയാൾ അപേക്ഷ 
സമർപ്പിച്ചിട്ടു ണ്ട്. ടി ഭൂമി അ അ ക്ഷ കന്റെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
തിരൂർ ആർ. ഡി . ഒ . മുമ്പാകെ രേഖാമൂലം എഴുതി. 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


